O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Police Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


112 


KERALA GAZETTE 


Part III 


ലേല പരസ്യം 


നമ്പർ ഇ5-95276 / 2019 TC . 

2021 ഡിസംബർ 2 . 
തിരുവനന്തപുരം സിറ്റിയുടെ പരിധിയിലുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്നും ശേഖരിച്ച് പോലീസ് 
വകുപ്പിന് ഉപയോഗപ്രദമല്ലാത്ത എ . ആർ . ക്യാമ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫർണിച്ചർ തിരുവനന്തപുരം 
സായുധ സേനാ ക്യാമ്പ് , നന്ദാവനത്തു വച്ച് 20-12-2021 -ാം തീയതി രാവിലെ 11.30 മണിക്ക് പരസ്യമായി 
ലേലം / ടെണ്ടർ ചെയ്ത് വിൽപ്പന നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കു ന്നവർ ലേ ദിവസം ലേല സ്ഥലത്ത് കൃത്യമായി 
ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിരതദ്രവ്യമായ 

1,500 ( ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ) കെട്ടി വച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതുമാണ് . കൂടാതെ 
സീൽ ചെയ്ത ദർഘാസു കൾ നേരിട്ട തപാൽ മുഖേനയോ നിശ്ചിത നിര ത ദ വ്യ മായ സംഖ്യ 
അടച്ചതിന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് ( പോലീസ് ഇൻസ്പെക്ടർ ജനറൽ & കമ്മീഷണർ , തിരുവനന്തപുരം 
സിറ്റിയുടെ പേരിൽ ) 18-12-2021 - ന് 5 മണിവരെ കമാണ്ടന്റ് , സായുധ സേനാക്യാമ്പ് , തിരുവനന്തപുരം 
സിറ്റിയുടെ കാര്യാലയത്തിൽ സമർപ്പിക്കാവുന്നതാണ് . ദർഘാസുകൾ അടങ്ങിയ കവറിനു പുറത്ത് 
“ പോലീസ് വകുപ്പിന് ഉപയോഗപ്രദമല്ലാത്ത ഫർണിച്ചർ ലേലം ചെയ്തു വാങ്ങുന്നതിനുള്ള ദർഘാസ് 
എന്ന് വ്യക്തമായി എഴുതേണ്ട താണ് . ദർഘാസ് സമർപ്പിച്ചിട്ടുള്ള വരെല്ലാം ലേല സമയത്ത് നേരിട്ട് 
ഹാജ രാകേ ണ്ട താ ണ് . 

പരസ്യലേലം കഴിഞ്ഞാലുടൻ ദർഘാസ് അടങ്ങിയ കവറുകൾ തുറക്കുന്നതും ലേലത്തിലാണോ 
ദർ ഘാ സിലാണോ കൂടു തൽ തുക കാണു ന്നത് ആ തുക യ്ക്ക് ലേലം താൽക്കാലിക മായി 
സ്ഥിരപ്പെടുത്തുന്നതും ലേലത്തുകയുടെ പകുതിയും ( മൊത്തം ലേലത്തുകയുടെ നികുതി ഉൾപ്പെടെ ) 
അപ്പോൾ തന്നെ അടച്ച് രസീത് കൈപ്പറ്റേണ്ടതുമാണ് . ലേലം നഷ്ടപ്പെടുന്നവർക്ക് നിരതദ്രവ്യം തിരിച്ചു 
നൽകുന്നതാണ് . ലേലം സ്ഥിരപ്പെടുത്തിയതായുള്ള അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ലേലം കൊണ്ടയാൾ 
മുഴുവൻ തുകയും അടച്ച് പത്ത് ദിവസത്തിനകം സ്വന്തം ചിലവിൽ ടി ഫർണിച്ചർ നീക്കം ചെയ്യേണ്ടതാണ് . 

ഈ നിബന്ധനകൾക്ക് വിപരീതമായി ലേലം കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ 
അടച്ച നിര തദവ്യം സർക്കാരിലേക്ക് മുതൽക്കൂട്ടു ന്നതും പുനർ ലേലം നടത്തുന്നതുമായിരിക്കും . 
പുനർലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആയതിന് ആദ്യം ലേലം 
കൊണ്ടയാൾ ഉത്തരവാദിയായിരിക്കും . പുനർ ലേലത്തിൽ മുൻ വിൽപ്പനയേക്കാൾ കൂടുതൽ തുക 
ലഭിച്ചാൽ ആയതിന് മുൻ ലേല ക്കാരന് യാതൊരു വിധ അർഹതയോ അവകാശമോ ഉണ്ടാ യി രി 
ക്കുന്നതുമല്ല . ലേലം നിശ്ചയിച്ചിരിക്കുന്ന ഫർണിച്ചർ ലേല തീയതിക്ക് മുൻപുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ 
രാവിലെ 10 മണി മുതൽ 4 മണി വരെ കാണാവുന്നതാണ് . ലേലം സംബന്ധിച്ച് ( ലേലത്തിന് മുൻപും 
ശേഷവും ) ഇൻസ്പെക്ടർ ജനറൽ & കമ്മീഷണർ ഓഫ് പോലീസ് , തിരുവനന്തപുരം സിറ്റി എടുക്കുന്ന 
തീരുമാനം അന്തിമമായിരിക്കും . ഇൻസ്പെക്ടർ ജനറൽ & കമ്മീഷണർ ഓഫ് പോലീസ് , തിരുവനന്തപുരം 
സിറ്റിക്കു ഉചിതമെന്നു തോന്നുന്ന പക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ ലേല നട പടികൾ 
നിർത്തിവയ്ക്കുന്നതിനുമുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതുമാണ് . ഈ ലേലത്തിന് എല്ലാ സർക്കാർ 
വ്യവസ്ഥകളും ബാധകമായിരിക്കും . 
സിറ്റി പോലീസ് ഓഫീസ് , 

ബാലറാം കുമാർ ഉപാധ്യായ് , ഐ.പി.എസ് , 
തിരുവനന്തപുരം . 

പോലീസ് കമ്മീഷണർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date 2021.12.14 02:39:32 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


